Kerala Gazette No. 48 dated 6th December 2011 . 
PART II 


GOVERN 


et 
exo 


.060 


V 


OF KERALA 


SECRETARIAT OF THE KERALA LEGISLATURE 


NOTIFICATION 


No. 5749/Legn .1/2011/Leg. Dated , Thiruvananthapuram , 22nd November 2011 . 


The Indian Partnership (Kerala Amendment) Bill, 2011 together with the 
Statement of Objects and Reasons and the Financial Memorandum is 
published , under Rule 69 of the Rules of Procedure and Conduct of Business in 
the Kerala Legislative Assembly . 


P. D . RAJAN , 

Secretary, 
Legislative Assembly. 


Thirteenth Kerala Legislative Assembly 

Bill No. 61 


THE INDIAN PARTNERSHIP (KERALA AMENDMENT) BILL , 2011 


A 


BILL 


further to amend the Indian Partnership Act, 1932, in its application to the 

State of Kerala . 


Preamble . — WHEREAS, it is expedient further to amend the Indian 
Partnership Act, 1932 , in its application to the State of Kerala , for the purposes 
hereinafter appearing ; 

Be it enacted in the Sixty -second year of the Republic of India as follows: 


1 . Short title , extent and commencement. - ( 1) This Act may be called the 
Indian Partnership (Kerala Amendment) Act , 2011 . 


( 2 ) It extends to the whole of the State of Kerala. 


( 3) It shall come into force at once . 
2. Substitution of new Schedule for Schedule I. - In the Indian 
Partnership Act, 1932 (Central Act 9 of 1932 ) , for Schedule I, the following 
Schedule shall be substituted , namely : 


“ SCHEDULE I 

MAXIMUM FEES 

[See sub -section (1) of section 71] 
Document or act in respect of 

Maximum Fee 
which the fee is payable 


( 1 ) 


( 2 ) 


Statement under section 58 
Statement under section 60 


Three hundred rupees 
Two hundred rupees 


( 1 ) 


( 2 ) 


Intimation under section 61 
Intimation under section 62 
Notice under section 63 
Application under section 64 
Inspection of the Register of Firms 
under sub -section (1 ) of section 66 
Inspection of documents relating to a 
firm under sub -section ( 2 ) of section 66 


Two hundred rupees 
Two hundred rupees 
Two hundred rupees 
Two hundred rupees 
Fifty Rupees for inspecting one 
volume of the Register 
One hundred rupees for the 
inspection of all documents 
relating to one firm . 
One hundred rupees for each 
hundred words or a part thereof." . 


Copies from the Register of Firms 


STATEMENT OF OBJECTS AND REASONS 


Schedule 1 of the Indian Partnership Act , 1932 ( Central Act 9 of 1932 ) 
envisages the maximum fees payable in respect of various documents under the 
said Act. The existing rates of fees are ranging from fifty paise to fifteen rupees, 
which has come into force in the year 1973 , vide the Indian Partnership (Kerala 
Amendment) Act, 1973 (25 of 1973). 

Since the fees specified in Schedule I of the Indian Partnership Act, 1932 
are very meagre , Government of Kerala have decided to enhance the maximum 
fee for filing various documents under the said Act . 

The present proposal is to enhance the maximum fee ranging from rupees 
fifty to rupees three hundred for filing various documents , by amending 
Schedule I of the Indian Partnership Act, 1932 . 


The Bill seeks to achieve the above objects . 


FINANCIAL MEMORANDUM 


The Bill, if enacted and brought into operation , would not involve any 
additional expenditure from the Consolidated Fund of the State . 


OOMMEN CHANDY. 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 5749 / ലെജിൻ- 1/ 2011/ ലെജി. 


തിരുവനന്തപുരം, 2011 നവംബർ 22. 


കേരള നിയമ സഭയുടെ നട പടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2011- ലെ ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ബിൽ, 
ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . ഡി. രാജൻ, 

സെക്രട്ടറി. 


പതിമൂന്നാം കേരള നിയമസഭ 


ബിൽ നമ്പർ 61 


2011 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ബിൽ 
1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്ട്, അത് കേരള സംസ്ഥാനത്തെ 
- ബാധിക്കുന്നിടത്തോളം , വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . - 1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്ട്, അത് കേരള സംസ്ഥാനത്തെ 
ബാധിക്കുന്നിടത്തോളം, താഴെ കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2011 - ലെ 
ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


( 2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്നതാണ്. 
(3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2, I -ാം പട്ടികയ്ക്ക് പകരം പുതിയ പട്ടിക ചേർക്കൽ. - 1932 - ലെ ഇൻഡ്യൻ 
പങ്കാളിത്ത ആക്ടിലെ ( 1932 - ലെ 9 -ാം കേന്ദ്ര ആക്ട്) , I -ാം പട്ടികയ്ക്ക് പകരം, താഴെ 
പറയുന്ന പട്ടിക ചേർക്കേണ്ടതാണ്, അതായത്: 


“ പട്ടിക I 
പരമാവധി ഫീസ് 


[71 -ാം വകുപ്പ്(1) -ാം ഉപവകുപ്പ് കാണുക) 
ഫീസ് കൊടുക്കേണ്ടത് ഏതു രേഖയേയോ 
കൃത്യത്തേയോ സംബന്ധിച്ചാണെന്ന് 

പരമാവധി ഫീസ് 
(1) 
58 -ാം വകുപ്പിൻകീഴിലുള്ള പ്രസ്താവന 

മുന്നൂറ് രൂപ 
60 -ാം വകുപ്പിൻകീഴിലുള്ള പ്രസ്താവന 

ഇരുന്നൂറ് രൂപ 


(2) 


- ( 1) 


( 2 ) 


61 -ാം വകുപ്പിൻകീഴിലുള്ള അറിയിപ്പ് 

ഇരുന്നൂറ് രൂപ 
62 -ാം വകുപ്പിൻകീഴിലുള്ള അറിയിപ്പ് 

ഇരുന്നൂറ് രൂപ് 
63 -ാം വകുപ്പിൻകീഴിലുള്ള നോട്ടീസ് 

ഇരുന്നൂറ് രൂപ 
64 -ാം വകുപ്പിൻകീഴിലുള്ള അപേക്ഷ 

ഇരുന്നൂറ്രൂപ 
66 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം രജിസ്റ്ററിന്റെ ഒരു വാല്യം 
ഫോമുകളുടെ രജിസ്റ്ററിന്റെ പരിശോധനയ്ക്ക് പരിശോധിക്കുന്നതിന് അൻപത് 

രൂപ് 
66 -ാം വകുപ്പ് (2) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു ഒരു ഫേമിനെ സംബന്ധിക്കുന്ന 
ഫേമിനെ സംബന്ധിക്കുന്ന രേഖകളുടെ - എല്ലാ രേഖകളും പരിശോധി 
പരിശോധനയ്ക്ക് 

ക്കുന്നതിന് നൂറ് രൂപ 
ഫോമുകളുടെ രജിസ്റ്ററിൽ നിന്നുള്ള പകർപ്പുകൾ ഓരോ നൂറ് വാക്കുകൾക്കോ 

അതിന്റെ ഭാഗത്തിനോ നൂറ് 
രൂപ. . 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


1932- ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്ടിന്റെ ( 1932- ലെ 9 -ാം കേന്ദ് ആക്റ്റ്) I -ാം 
പട്ടികയിൽ മേൽപ്പറഞ്ഞ ആക്റ്റ് പ്രകാരമുള്ള വിവിധ രേഖകളെ സംബന്ധിച്ച് 
കൊടുക്കേണ്ടതായ പരമാവധി ഫീസ് വിഭാവനം ചെയ്യുന്നു . അൻപത് പൈസ മുതൽ 
പതിനഞ്ച് രൂപവരെ വരുന്ന നിലവിലുള്ള ഫീസ് നിരക്കുകൾ, ആയത് 1973 - ലെ 
ഇൻഡ്യൻ പങ്കാളിത്ത ( കേരള ഭേദഗതി) ആക്ട് ( 1973- ലെ 25) പ്രകാരം 1973 
വർഷത്തിൽ പ്രാബല്യത്തിൽ വന്നതാണ്. 


1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്റ്റിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന ഫീസ് വളരെ 
കുറവായതിനാൽ, പ്രസ്തുത ആക്റ്റ് പ്രകാരം ഫയൽ ചെയ്യുന്നതിനായുള്ള വിവിധ 
രേഖകൾക്ക് കൊടുക്കേണ്ടതായ പരമാവധി ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് കേരള സർക്കാർ 
തീരുമാനിച്ചു . 


- 1932 - ലെ ഇൻഡ്യൻ പങ്കാളിത്ത ആക്റ്റിലെ I -ാം പട്ടിക ഭേദഗതി ചെയ്ത് , ഫയൽ 
ചെയ്യുന്നതിനായുള്ള വിവിധ രേഖകൾക്ക് കൊടുക്കേണ്ടതായ പരമാവധി ഫീസ് 
അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയായി വർദ്ധിപ്പിക്കുന്നതിനുള്ളതാണ് 
ഇപ്പോഴത്തെ നിർദ്ദേശം. 

മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


- ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


ഉമ്മൻ ചാണ്ടി. 


( ശരിത്തർജ്ജമ ) 


